O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 19 


Tuesday , 19th October 2021 


1197 തുലാം 3 


1943 ആശ്വിനം 27 


3rd Thulam 1197 


27th Aswina 1943 


നമ്പർ 


41 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8555 


Revenue Department 


19th October 2021 


Malappuram District 


Nambur Taluk 


NOTICE 


: 6713-7043 / 2021 


09-09-2021 


അപേക്ഷ 


നിലമ്പൂർ താലൂക്കിൽ കേരളഎസ്ട്രേറ്റ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജമ്മ , മടത്തിൽ പറമ്പിൽ ഹൗസ് 
, പാതായ്ക്കര പി ഒ , പെരിന്തൽമണ്ണ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കേരളഎസ്ട്രേറ്റ് വില്ലേജിൽ പരേതയുടെ മകൾ പ്രേമകുമാരി എ ടി ബോധിപ്പിച്ച 

കേരളഎസ്റ്റേറ്റ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-10-2020 ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് മണി 1-9-2011 നും മകൻ പ്രദീപ് 16-7-2017 
നും മരണപ്പെട്ടു 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രേമകുമാരി എ ടി 


മകൾ 


52 


2 


മകൻ 


50 


പ്രസാദ് കെ എം 
പ്രസന്നകുമാരി കെ എം 


3 


മകൾ 


44 


4 


പ്രകാശ് കെ എം 


മകൻ 


42 


: ബി3-729112021 


09-09-2021 


അപേക്ഷയ 


നിലമ്പൂർ താലൂക്കിൽ കളിക്കാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അജിത്ത് കെ ആർ , കണ്ടനാനിക്കൽ വീട 
" , അരിമണൽ , കളിക്കാവ് അരിമണൽ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കളിക്കാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ അജിതകുമാരി എ എസ് ബോധിപ്പിച്ച 

കളിക്കാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 07-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രാധാമണിയമ്മ 


അമ്മ 


81 


2 


അജിതകുമാരി എ എസ് 


ഭാര്യ 


52 


3 


ജിഷ്ണു കെ 


മകൻ 


26 


4 


ജിനിമോൾ 


മകൾ 


23 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8556 


KERALA GAZETTE 


Part III 


: 6213 -3512 / 2021 


09-09-2021 


നിലമ്പൂർ താലൂക്കിൽ വണ്ടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് കെ കുന്നുമ്മൽ ഹൗസ് , കുറ്റിയിൽ 
, വാ യമ്പലം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വണ്ടൂർ വില്ലേജിൽ പരേതൻറെ മകൻ റഫീഖലി കെ ബോധിപ്പിച്ച അപേക്ഷ വണ്ടൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-02-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .മകൾ സാജിത 7 -8 -2019 - ൽ മരണപ്പെട്ടു അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


നബീസ എ പി 


ഭാര്യ 


69 


2 


മകൾ 


50 


3 


മകൻ 


49 


സുബൈദ 
അബ്ദുൾ ലത്തീഫ് 
സറഫുന്നീസ കെ 
റഫീഖലി കെ 


4 


മകൾ 


46 


5 


മകൻ 


45 


6 


അനീഷ്ബാബു കെ 


മകൻ 


40 


7 


സിജിന 


മകൾ 


39 


: 613-6337 / 2021 


09-09-2021 


നിലമ്പൂർ താലൂക്കിൽ കരുവാരക്കുണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സയ്യിദ് മുഹമ്മദ് അക്രം , 
കരുവാൻതിരുത്തി വലിയാട്ടിൽ വീട് , കരുവാരക്കുണ്ട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരുവാരക്കുണ്ട് വില്ലേജിൽ പരേതൻറെ ഭാര്യ താഹിറാ ബീവി 
ബോധിപ്പിച്ച അപേക്ഷ കരുവാരക്കുണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-08-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അഹമ്മദ് കോയ തങ്ങൾ 


അച്ഛൻ 


65 


2 


ആമിന ബീവി 


അമ്മ 


59 


3 


താഹിറ ബീവി 


ഭാര്യ 


24 


4 


സഡോറ സെൽ 


മകൾ 


3 


: 613 -6696 / 2021 


09-09-2021 


നിലബൂർ താലൂക്കിൽ അമരമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹുസൈൻ ചെമ്മല ഹൗസ് , തൊണ്ട 
1 , അമരമ്പലം പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8557 


Revenue Department 


19th October 2021 


സർട്ടിഫിക്കറ്റിനായി അമരമ്പലം വില്ലേജിൽ പരേതൻറെ മകൻ ജിഷാദ് സി , ചെമ്മല ഹൗസ് , തൊണ്ടി , അമരമ്പലം പി.ഒ , 
ബോധിപ്പിച്ച അപേക്ഷ അമരമ്പലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-01-2012 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ മരണപ്പെട്ടു അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മമ്മാത്തു 


ഭാര്യ 


59 


2 


ജിഷാദ് സി 


മകൻ 


32 


3 


ജയഫർ സി 


മകൻ 


41 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8558 


KERALA GAZETTE 


Part III 


Malappuram District 


Nambur Taluk 


NOTICE 


No : B3-7365 / 2021 


09-09-2021 


Notice is hereby given to all to whom it may be concern that Bhargavi Amma Muthayil House Kavalapoika Modapoika 
Vazhikkadavu , Vazhikkadavu Village , Nilambur Taluk of Malappuram District has filed an application of a legal heirship 
certificate to produce before Variouos in respect of the legal heirs of late Syam Kumar Muthayil Krishnapillai Muthayil 
House Kavalapoika Modapoika Vazhikkadavu who expired on 07-01-2021 and that it has been reported to this office that 
the persons named in the scheduled below are the legal heirs of the said late Syam Kumar Muthayil Krishnapillai . that it is 
proposed to issue a legal heirship certificate according to this to the applicant . Hence , it is proposed to issue a legal 
heir ship certificate accordingly in favour of the above said members for receiving the claims . objections , if any against the 
issue of the said legal heirship certificate should be filed in person before the Tahasildar , Nilambur within 30 days from the 
date of publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be 


considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Bhargavi Amma 


Mother 


72 


2 


Anoopa CR 


Wife 


41 


3 


Daughter 


11 


Hridya Syam Kumar 
Drishya Syam Kumar 


4 . 


Daughter 


6 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8559 


Revenue Department 


19th October 2021 


Malappuram District 


Nambur Taluk 


NOTICE 


: ബി 3 -56231 2021 


13-08-2021 


നിലമ്പൂർ താലൂക്കിൽ അമരമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹൈദ്രോസ് കുട്ടി കല്ലൻ കുന്ന 
ൻ ചുള്ളിയോട് അമരമ്പലം പി ഒ നിലമ്പൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അമരമ്പലം വില്ലേജിൽ പരേതൻറെ മകൾ ' 

സുബൈദ , കല്ലൻ കുന്നൻ ചുള്ളിയോട് 
അമരമ്പലം പി ഒ നിലമ്പൂർ , ബോധിപ്പിച്ച അപേക്ഷ അമരമ്പലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-07-1994 -ൽ മരണപ്പെട്ടതായും മുസ്ലീം 
പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്ന 6 ആൾ 
മാത്രമേയുള്ളുവെന്നും 

അറിവായിരിക്കുന്നു . പരേതൻ മാതാപിതാക്കൾ പരേതന്റെ മരണത്തിന് മുൻ പ് 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതൻറെ ഭാര്യ നഫീസ എന്നവർ 21 -12 -2016 -ന് മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതൻറ 
അവകാശികളായി പെൺമക്കൾമാത്രമാണുള്ളതെന്നും അറിയുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുബൈദ് 


മകൾ 


54 


2 


സെലീന 


മകൾ 


49 


3 


മുനീറ 


മകൾ 


47 


4 . 


സമീറ 


മകൾ 


45 


5 


സാഹിറ 


മകൾ 


43 


6 


സബ്ന 


മകൾ 


41 


: ബി 3 -56241 2021 


13-08-2021 


നിലമ്പൂർ താലൂക്കിൽ അമരമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നഫീസ കല്ലൻ കുന്നൻ ചുള്ളിയോട് 
അമരമ്പലം പി ഒ നിലമ്പൂർ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അമരമ്പലം വില്ലേജിൽ പരേതയുടെ മകൾ സുബൈദ , കല്ലൻ കുന്നൻ ചുള്ളിയോട് 
അമരമ്പലം പി ഒ നിലമ്പൂർ , ബോധിപ്പിച്ച അപേക്ഷ അമരമ്പലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

21-12-2016 -ൽ മരണപ്പെട്ടതായും മുസ്ലീം 
പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ പരേതയുടെ മരണത്തിന് മുൻപ് മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതയുടെ 
ഭർത്താവ് ഹൈദ്രോസ് കുട്ടി എന്നയാൾ 13 -07-1994 -ന് മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതയുടെ അവകാശികളായി പെൺ 
മക്കൾ 6 ആൾ മാത്രമാണുള്ളതെന്നും അറിയുന്നു അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8560 


KERALA GAZETTE 


Part III 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുബൈദ 


മകൾ 


54 


2 


സലീന 


മകൾ 


49 


3 


മുനീറ 


മകൾ 


47 


4 


സമീറ 


മകൾ 


45 


LO 


സാഹിറ 


മകൾ 


43 


6 


സബ്ന 


മകൾ 


41 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8561 


Revenue Department 


19th October 2021 


Malappuram District 


Nambur Taluk 


NOTICE 


: ബി 3-7822 2021 


04-10-2021 


അനന്തരാവകാശ 


നിലമ്പൂർ താലൂക്കിൽ എടക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് , തൊണ്ടിയിൽ വീട് , കരുനെച്ചി 
, എടക്കര പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ സഹോദരൻ ഹമീദ് ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-09-2017 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതനുമായുള്ള ബന്ധം 

സഹോദരൻ 


1 


അബ്ദുൽ അസീസ് 


62 


2 


അലി 


സഹോദരൻ 


58 


3 


ഹമീദ് 


സഹോദരൻ 


56 


4 


കോയ 


സഹോദരൻ 


52 


5 


ഫാത്തിമ 


സഹോദരി 


46 


: ബി 3 -7239 / 2021 


18-09-2021 


നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഡോ .ഇ കെ ഉമ്മർ , ഏലംകുളം ഹൗസ 
ഹോസ്പിറ്റൽ റോഡ് , നിലമ്പൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ സലീഷ് ഇ കെ , ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കമറുന്നീസ 


ഭാര്യ 


68 


2 


ജനീസ് ഏലംകുളം 


മകൻ 


44 


3 


അനീസ് ഏലംകുളം 


മകൻ 


40 


4 


സലീഷ് ഇ കെ 


മകൻ 


35 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.10.19 12:14:32 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


